Kerala Gazette No . 12 dated 18th March 2008 . 
PART II 


IRRIGATION DEPARTMENT 


ദർഘാസ് പരസ്യം 


- (1) 


- ( 2 ) 


( 3 ) 


- (1) 


പദ്ധതി സംരക്ഷണം 


നമ്പർ ഡി . ബി . ജനറൽ 146 / 94. 2008 ഫെബ്രുവരി 28. 

തിരുവനന്തപുരം ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ കേരള ഗവർണ്ണർക്കുവേണ്ടി താഴെ വിവരിക്കുന്ന 
പ്രവൃത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽ നിന്നും പ്രാഥമിക 
എഗ്രിമെന്റ് ഉള്ളടക്കം ചെയ്ത മുദ്രവച്ച ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ സ്വീകരിക്കുന്നഅന്നേ 
ദി വസം വൈകുന്നേരം 4 . 30 മണിക്ക് എക്സ് സികട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
ഹാജരുള്ള കരാരുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ 
തുറന്നു പരിശോധിക്കുന്നതാണ്. 


10 


8 19 / 2007 - 08 - ചെമ്മരുതി പഞ്ചായത്തിലെ 

കൊച്ചുവിള വാതുക്കൽ കുളത്തിന്റെയും 
ലീഡിംഗ് ചാനലിന്റെയും പുനരുദ്ധാരണ 
പണികൾ ( പുനർ ദർഘാസ്) - രൂപ 5,00,000 12,500 
21/ 2007 - 08 - നഗരൂർ പഞ്ചായത്തിലെ 
അർദ്ധകണ്ഠൻചിറ ലീഡിംഗ് ചാനലിന്റെ 
ടി (പുനർ ദർഘാസ്) - രൂപ 7,00,000 

17 ,500 
32 / 2007 - 08 - കര വാരം പഞ്ചായത്തിലെ 
കുന്നത്തുവാതുക്കൽ തേവല ക്കോട് 
ഏലാ തോടിന്റെ ടി ( നർ ദർഘാ സ് ) 
രൂപ് 3,00, 000 

7 ,500 
34 / 2007 - 08 - അഴൂർ പഞ്ചാ യ ത്തിലെ 
പെരുങ്കു ഴിക്ക് സമീപം തണ്ണീർക്കോണം 
ഏലാ തോടിന്റെ ടി (പുനർ ദർഘാസ്) 
രൂപ 1,70,000 

- 4 ,250 
12 45 / 2007 -08 - ആറ്റിങ്ങൽ നഗരസഭയിലെ 

കടുവയിൽ ഏലാതോടിന്റെ പുനരുദ്ധാരണവും 
അ ത്യാ വശ്യ സംരക്ഷണ പണികളും 
(പുനർ ദർഘാസ്) - രൂപ 5,25,000 

13 , 150 


കമ 
നമ്പർ 


നിരത 
ദ്രവ്യം 


- 11 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 

(2 ) 


രൂപ 


വെള്ളപ്പൊക്കക്കെടുതികൾ 
13 48 / 2007 - 08 - തൊളിക്കോട് ഗ്രാമപഞ്ചായ 

ത്തിലെ ഈരാളി ഏലാ യിൽ കണിയാരം 
കോട് തോടിന്റെ പുനരുദ്ധാരണ പണികൾ - 
രൂപ 2,70,000 


- 6, 750 


പദ്ധതി സംരക്ഷണം 


15 . 


വെള്ളപ്പൊക്കക്കെടുതികൾ 
1 23/2005- 06 വർക്കല മുനിസിപ്പാലിറ്റിയിൽ 

കണ്ണാംബ് ഏലാതോടിന്റെ പുനരുദ്ധാരണ 
പണികൾ (പുനർ ദർഘാസ്) -രൂപ 7 ,20,000 18,000 
2/2007 - 08 - നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ 
മണക്കോട് ചിറയുടെ പുനരുദ്ധാരണം (പുനർ 
ദർഘാസ്) - രൂപ 6,40,000 

16 , 000 
3 5/2007 -08 - കുടപ്പനക്കുന്ന് പഞ്ചായത്തിലെ 

മുട്ടട വാർഡിൽ അഞ്ചുമുക്ക് വയലിൽ 
നിന്നുള്ള ഓടയുടെ നീളം വർദ്ധിപ്പിക്കൽ 
പണികൾ (പുനർ ദർഘാസ്) - രൂപ 3,80,000 9, 500 
36/ 2007 - 08 - തിരുവനന്തപുരം നഗരസഭയിൽ 

പൈപ്പിൻമൂടിന് സമീപം ഭഗവതി ലയിനിലെ 
പുതിയ ഓടയുടെ നിർമ്മാണ പണികൾ 
(പുനർ ദർഘാസ്) - രൂപ 8, 00,000 

| 20,000 
37 /2007 -08 - തിരുവനന്തപുരം നഗരസഭയിൽ 
പട്ടം തോടിൽ മരപ്പാലത്തിന് കീഴ്ഭാഗത്തുള്ള 
ബണ്ട് ബലപ്പെടുത്തുന്ന പണികൾ (പുനർ 
ദർഘാസ്) -രൂപ 5,00 ,000 

12 , 500 
തിരുവനന്തപുരം നഗരത്തിലെ വെള്ളപ്പൊക്ക നിയന്ത്രണം 
6 10 / 2005 - 06 - തിരുവനന്തപുരം നഗരസഭയിലെ 

നന്തൻകോട് വാർഡിൽ ആമത്തറ മുതൽ 
കനകനഗർ വരെയുള്ള തോടിന്റെ പാർശ്വ 
ഭിത്തി കെട്ടി കവറിംഗ് സ്ലാബ് ഇടുന്ന 
പണികൾ, ഒന്നാം ഭാഗം ബാക്കി പണികൾ 
(പുനർ ദർഘാസ്) - രൂപ 5,30,000 

13 ,250 
- എം .എൽ. എ . എസ്. ഡി .എഫ് 
7 35 / 2007 -08 - തിരുവനന്തപുരം കോർപ്പറേഷനിൽ 
നന്തൻകോട് വാർഡിൽ നേതാജി ബോസ് 
റോഡിൽ പട്ടം തോടിന് കുറുകെ പാല 
ത്തിന്റെ നിർമ്മാണം (പുനർ ദർഘാസ്) 
- രൂപ 15, 00 , 000 

37,500 


14 38 / 2007 - 08 - വാമനപുരം പഞ്ചായത്തിലെ 

ഇരു കുളം മേലെ കാഞ്ഞിരം പാറ ഏലാ 
തോടിന്റെ പുന രു ദ്ധാ രണ പണികൾ - 
രൂപ 9, 50 ,000 

23,750 
- 47/ 2007 - 08 - കാരോട് പഞ്ചായത്തിലെ 
കാരാളിത്തോടിന്റെ അയിര് മുതലുള്ള ഭാഗ 
ത്തിന്റെ പുനരുദ്ധാ ര ണവും തോട്ടപ്പുറ 
വിളയിൽ ട്രാക്ടർ ബിഡ്ജ് നിർമ്മാണ 
പണികളും രൂപ 6,00,000 

15 ,000 
16 49 / 2007 - 08 - വിളപ്പിൽ ഗ്രാമ പഞ്ചായത്തിലെ 

ചില തലകുളം അക്കു ന്നത്ത് തോടിൽ 
നിന്നും ലീഡിംഗ് ചാനൽ നിർമ്മാണ 
പണികൾ - രൂപ 8,00 ,000 

20,000 
17 50/ 2007 - 08 - കരകുളം ഗ്രാമപഞ്ചായത്തിലെ 

നമ്പാട് പുലികുളം പതിയ നാട് ഏലാ 

തോടിന്റെ പുന രു ദ്ധാ രണ പണികൾ - 
രൂപ 5,00, 000 

12 , 500 
18 51 / 2007 - 08 - കീഴു വില്ലം പഞ്ചായത്തിലെ 

മാമം നദീജംഗ്ഷനിൽ കാവണ ശ്ശേരി 
യിൽ വി . സി . ബി . യുടെ നവീകരണ 
പണികൾ - രൂപ 3, 50 , 000 

8 ,750 


Gaz. No. 12 /2008 /DTP. ( Irrigation ) 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
- പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1, 2, 4, 7, 9, 
14, 16 ഇവയ്ക്ക് രൂപ 700 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 400 + വാററ്. 

ദർഘാസ് ഫാറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 25 - 3- 2008, ഉച്ചയ്ക്ക് 1 മണിവരെ. 

- ദർഘാസ് സ്വീക രിക്കുന്ന അ വ സാ നതീയ തിയും 
സമയവും 25 - 3 - 2008 വൈകുന്നേരം 4 മണിവരെ. 


2 


3 


-- കരാറുകാരുടെ യോഗ്യത ക്രമനമ്പർ 1, 2 , 4, 7, 9 , 14, 16 
ഇവയ്ക്ക് ക്ലാസ്സ് " സി യും അതിനുമുകളിലും, ക്രമനമ്പർ 3, 5, 
6, 8, 10 , 11, 12 , 13, 15, 17 , 18 ഇവയ്ക്ക് ക്ലാസ് " ഡി യും 
അതിനുമുകളിലും . 

പ്രവൃത്തി പൂർത്തിയാക്കേണ്ട കാലാവധി - ക്രമനമ്പർ 1, 2, 
4, 7, 9 , 14 ഇവയ്ക്ക് 5 മാസം, ക്രമനമ്പർ 3, 5 , 6, 8, 10, 11, 
12 , 13 , 15, 16, 17 , 18 ഇവയ്ക്ക് 4 മാസം. 
കുറിപ്പ് - കമനമ്പർ 7 ( എം . എൽ. എ . എസ്. ഡി . എഫ്.) 

പണിയിലേക്ക് ടെൻഡർ എക്സസ് കൊടുക്കുന്നതല്ല . 
ദർഘാസ് പ്രമാണങ്ങൾ ദർഘാസ് ദിവസം പകൽ ഒരു 
മണിവരെ ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. കേരള 
ജലസേചന വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് നിലവി 
ലുള്ള കോഡ്റൂൾ പ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും ഈ 
ദർഘാസിനും ബാധകമാണ്. ലേബർ കോൺട്രാക്ട് സൊസൈ 
റ്റികൾ ദർഘാസിനൊപ്പവും ടെൻഡർ വാങ്ങുന്ന അവസര 
ത്തിലും അ വ രുടെ യോഗ്യത , കെവ ശമുള്ള പണികൾ 
അവർക്ക് എടുക്കാവുന്ന പണികളുടെ സാമ്പത്തിക പരിധി മുത 
ലായവ ഉൾക്കൊള്ളുന്ന സർട്ടിഫിക്കറ്റുകളും യോഗ്യതാ സർട്ടി 
ഫിക്കറ്റും ബന്ധപ്പെട്ട ജോയിന്റ് രജിസ്ട്രാറിൽ നിന്നും ലഭിച്ചത് 
കാണിക്കുകയും ദർഘാസിനോടൊപ്പം ഉളളടക്കം ചെയ്തിരിക്കു 
കയും വേണം. ജി . ഒ. ( പി ) നമ്പർ 84 / 97 / പി. ഡബ്ലിയു . & റ്റി . 
പ്രകാരമുള്ള നിബന്ധനകളെല്ലാം ഈ ദർഘാസിനും ബാധക 
മാണ്. ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് ദിവസം ആഫീസ് 
അവധിയായാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. 


- 5 


6 


89/ ഇഇ / 2007 - 08 - 12 -ാം ധനകാര്യ കമ്മീഷൻ - 

ജെട്ടികളുടെ നവീകരണം - കൈനകരി 
പഞ്ചായത്തിൽ 7 -ാം വാർഡിലെ പത്മചിറ 

ജെട്ടിയിൽ “ സി ടൈപ്പ് കോൺക്രീറ്റ് ജെട്ടി 
യുടെ നിർമ്മാണം - രൂപ 5,00 ,000 

12, 500 
90 / ഇഇ /2007 - 08 - ടി നീലംപേരൂർ പഞ്ചായത്തിൽ 
" ഐ ബ്ലോക്ക് കായലിന്റെ തെക്കുപടിഞ്ഞാറെ 
മൂല യിലെ മുല്ലശ്ശേരി ജെട്ടിയിൽ ടി 
രൂപ 5,00,000 

12 ,500 
91 / ഇഇ / 2007 -08 ടി നീലംപേരൂർ പഞ്ചായത്തിൽ 
" ഇ ബ്ലോക്ക് കായലിന്റെ തെക്കുപടിഞ്ഞാറെ 
മൂലയിലെ ലാൽഭവൻ ജെട്ടിയിൽ ടി 
രൂപ 3,00,000 

7 ,500 
92 / ഇഇ / 2007 - 08 - മുട്ടാർ പഞ്ചായത്തിൽ 
മണലിൽ കലുങ്ക് മുതൽ വടക്കോട്ട് മണിമല 
നദിയുടെ പടിഞ്ഞാറേ കരയുടെ സംരക്ഷണ 
പണികൾ രൂപ 5,00 ,000 

12 , 500 
93/ ഇഇ / 2007 - 08 - കൈനകരിപഞ്ചായത്തിൽ 
ചേന്നകരി- കട്ടക്കുഴി ബോട്ട് ജെട്ടിയുടെ ഇരു 
കരകളുടെയും സംരക്ഷണ പണികൾ - 
രൂപ 5,00,000 

12 ,500 
94 / ഇഇ / 2007 - 08 - രാമങ്കരി പഞ്ചായത്തിൽ 
എഴുമക്കരി പാടശേഖരം വാചാലിന്റെ 
കരയുടെ തീര സംരക്ഷണ പണികൾ 
രൂപ 5,00 ,000 

12 ,500 
- 95 / ഇഇ/ 2007 - 08 - എടത്വാ പഞ്ചായത്തിലെ 
ചുങ്കം- ഇടച്ചുങ്കം പാടശേഖരം മോട്ടോർ തറ 
ഭാഗത്തെ പമ്പാനദിയുടെ വടക്കേ കരയുടെ 
സംരക്ഷണ പണികൾ - രൂപ 5,00,000 

12 ,500 
- 96 / ഇഇ 2007 - 08 - കൈനകരി പഞ്ചായത്തിൽ 
4 -ാം വാർഡിൽ അത്തിത്തറ ചിറവീട് മുതൽ 
കിഴക്കോട്ട് ഉരളശേരി വീടുവരെ ഉരളശേരി 
തോടിന്റെ ഇടതു കരയുടെ സംരക്ഷണ 
പണികൾ രൂപ 5,00 ,000 

| 12 ,500 
97/ ഇഇ/ 2007 - 08 കൈനകരി പഞ്ചായത്തിൽ 
1-ാം വാർഡിൽ സിങ്കപ്പന്റെ മോട്ടോർ വർക്ക് 

ഷോപ്പിൽ നിന്നും വടക്കോട്ട് നടുത്തുരുത്ത് 
പാടശേഖരത്തിന്റെ കിഴക്കേ പുറംബണ്ടിന്റെ 
തീര സംരക്ഷണ പണികൾ - രൂപ 5,00,000 12 ,500 
98/ ഇഇ / 2007 -08 - തലവടി പഞ്ചായത്തിൽ 7 -ാം 
വാർഡിൽ സർവ്വേ നമ്പർ 518/ 8 - ൽ കൊപ്പാറ 
സൗഭാഗ്യ ഭാഗത്തെ തലവടി നദിയുടെ 
വടക്കേ കരയുടെ തീരസംരക്ഷണംപണികൾ - 
രൂപ 5,00,000 

12,500 


- (ഒപ്പ്) 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


തിരുവനന്തപുരം. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ബി . 3 /2007 . 


2008 ഫെബ്രുവരി 22. 


9 


- കേരള ഗവർണ്ണർക്കുവേണ്ടി ആലപ്പുഴ ജലസേചന വകുപ്പ് 
എക്സിക്യൂട്ടീവ് എഞ്ചീനിയർ താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് 
28- 3 -2008 വൈകുന്നേരം 3 മണിവരെ നിശ്ചിത യോഗ്യതയുള്ള 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള കരാറുകാർ / നിലവിലുള്ള ഉത്തരവു 
കൾക്ക് വിധേയമായി യോഗ്യതയുള്ള അംഗീകൃത തൊഴിലാളി 
സഹകരണ സംഘങ്ങൾ എന്നിവരിൽ നിന്നും ഓരോ പ്രവൃത്തി 
കളുടെ പേരു വിവരം പ്രത്യേകം പ്രത്യേകം രേഖപ്പെടുത്തി 
മുദ്രവച്ചിട്ടുള്ള കവറുകളിൽ മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചു കൊ ള്ളു ന്നു . അന്നേദി വസം വൈകു ന്നേരം 
3.30 മണിക്ക് താഴെ ഒപ്പിട്ടിരിക്കുന്ന ഓഫീസറോ അദ്ദേഹം 
അധികാരപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
അന്നേദിവസം അവധിയായാൽ അടുത്ത പ്രവൃത്തി ദിവസം 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. മററു 
നിബന്ധനകൾക്ക് മാററമില്ല . 


ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 400 + വിൽപ്പന 
നികുതി. 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 
കരാറുകാരുടെ തരം " സി മുതൽ മുകളിലോട്ട്. 


-- 4 


50, 000 


ദർഘാസ് പ്രമാണങ്ങളും മറ്റും താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും ദർഘാസ് തീയതിക്ക് 
7 ദിവസം മുമ്പ് എല്ലാ പ്രവർത്തി ദിനങ്ങളിലും അതായത് 
ജോലിക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദർഘാസ് സ്വീകരിക്കുന്ന 
അവസാന തീയതിയുടെതലേദിവസം 27 - 3 - 2008 ഉച്ചയ്ക്ക് 
1 മണിവരെ ലഭി ക്കു ന്ന താ ണ് . നിശ്ചിത വില ( മടക്കി 
കൊടുക്കുന്നതല്ല ) രൊക്കം പണമായോ മണിയോർഡറായോ 
രേഖാമൂലം അടച്ച് അപേക്ഷിച്ചാൽ ദർഘാസുകൾ ലഭിക്കുന്ന 
താണ്. ദർഘാസുകൾ കൊമാററം ചെയ്യുവാൻ പാടുള്ളതല്ല. 
ദർഘാസ് ഉറപ്പിക്കുന്നതിനുള്ള കാലാവധി 4 മാസമാകുന്നു . 
തൊഴിലാളി സഹകരണ സംഘങ്ങൾ ഓരോ പ്രവൃത്തികൾക്കു 
മുള്ള യോഗ്യതയെ സംബന്ധിച്ചും പ്രസ്തുത സഹകരണ 
സംഘങ്ങൾക്ക് നിലവിലുള്ള പ്രവൃത്തികളെ സംബന്ധിച്ചും 
രജിസ്ട്രാറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ദർഘാസു 
കളെ സംബന്ധിച്ച് നിലവിലുള്ള ചട്ടങ്ങളും വ്യവസ്ഥകളും ഈ 
ദർഘാസിനും ബാധകമാണ്. 


04- SEPCP/2007 -08 IIP - Maintenance of 
Kadappara - Thundam road providing 
20mm . chipping carpet from ch . 10km . 
to 22km . — Rs. 40 Lakhs . 
05 -SEPCP /2007 -08 — IIP Construction of 
Inspection Road of Main Canal from 
ch . 29000M to 32278M and link roads 
metalling - Rs. 20 Lakhs 


50,000 


ഇറിഗേഷൻ ഡിവിഷൻ, 
ആലപ്പുഴ. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


TENDER NOTICE 


No. DB - 5291/ 83 /( A ). 

6th March, 2008. 
Sealed tenders for the execution of the following 
works are invited (by registered Post only ) by The 
Superinendending Engineer , Project Circle, Piravom on 
behalf of the Governor of Kerala , from financially sound 
and well experienced registered A or B class contractors/ 
Firms of Kerala Water Resources/Public Works Department. 
Tender received in courier service will be summarily 
rejected . If the last date happens to be a holiday the next 
working day will be considered as the last date for the 
submission of tenders . Those who require tender forms 
can contact the undersigned on payment of cost of tender 
document. The filled up tender form should accompany a 
preliminary agreement on stamp paper worth Rs. 50. The 
other conditions are similar as in PWD /Water Resources 
Department. 

Tender No . and 
| SI. 

- E . M. D . 
Name of work 
No. 

( Rs.) 
with Estimate P . A . C . 
(2 ) 

( 3 ) 


Cost of Tender form — Rs. 1,000 + VAT (each ). 

Name of Division - IIP Division No. I Angamaly for 
Sl. Nos. 1 to 4 , and II P Division No. II Chalakudy for 
Sl. No. 5 . 

Date and time of sale of tender forms— 7 -4 -2008 to 
10 -4- 2008 upto 1 p. m . 

Date and time of receipt of tender forms (By 
registered post only) — 17-4 -2008 at 3 p.m . 

Opening date and time of tender form - -17- 4- 2008 at 
4 p . m . 

Time of completion — 18 months. 
- പിറവം പ്രോജക്റ്റ് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ 
താഴെ പറയുന്ന പ്രവർത്തികൾക്ക് കേരള പൊതുമരാമത്ത്/ ജല 
വിഭവ വകുപ്പിലെ അംഗീകൃത എ / ബി ക്ലാസ്സ് കരാറുകാരിൽ 
നിന്നും പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച കവറുകളിൽ 
മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാലിൽ 
ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ സർവ്വീസ്മുഖേന അയയ്ക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ഏതെങ്കിലും കാരണവശാൽ 
നിശ്ചിത ദിവസം അവധി ആയിരുന്നാൽ അതി ന ടുത്ത 
പ്രവൃത്തി ദിവസം അവസാന തീയതി ആയി പരിഗണിക്കുന്ന 
താണ്. ദർഘാസുകൾ നിശ്ചിത ദിവസം വൈകിട്ട് 4 മണിക്ക് 
സൂപ്രണ്ടിംഗ് എഞ്ചീനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ സാനിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. 


കമ 


നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


( 2 ) 


1 


1, 


50,000 


2 


01- SEPCP/2007 -08 — IIP - Constructing 
side drain at the left side of the Main 
Canal to dispose water from the SP 
at ch . 28140M and UT at ch . 28540M 
to natural drain -Rs. 33 Lakhs 
02- SEPCP /2007-08 — IIP - Special repairs 
to IIP Quarters at Angamaly ( Type 
4: 1 No./ Type 3: 5 Nos./ Type 2 :12 Nos./ 

Type 1 : 4 Nos.) - Rs. 25 Lakhs 
- 03 - SEPCP / 2007 - 08 - IIP - Kadappara 

Thundam road patch repairs and 
chipping carpet from ch. 3km. to 10 km . -- 
Rs. 25 Lakhs 


1/എസ് . ഇ . പി . സി . പി ./ 2007 - 2008 ഇടമലയാർ 
ജലസേചന പദ്ധതി പ്രധാന കനാലിന്റെ 
ഇടതുവശത്തുകൂടി 28140 മീറ്ററിലുള്ള സൂപ്പർ 
പാസ്സേജിൽ നിന്നും 28540 മീറ്ററിലുള്ള യു . റ്റി . 
യിൽ നിന്നുമുള്ള ഡയിനേജിന്റെ നിർമ്മാണം - 
രൂപ 33 ലക്ഷം 

- 50, 000 
2 /എസ് . ഇ . പി. സി . പി ./ 2007 - 2008 - ടി അങ്കമാലി 
യിലുളള ഐ . ഐ . പി.യുടെ ക്വാർട്ടേഴ്സ 
കളുടെ പ്രത്യേക റിപ്പയറിംഗ് വേലകൾ 
രൂപ് 25 ലക്ഷം 

- 50,000 
3 /എസ് . ഇ . പി . സി . പി ./ 2007 -2008 - ഇടമലയാർ 
ജലസേചന പദ്ധതി കാടപ്പാറതുണ്ടം റോഡിന്റെ 
3 കി. മീ . മുതൽ 10 കി. മീ . വരെയുള്ളഭാഗത്ത് 
പാച്ച് വർക്കിന്റെയും, ചിപ്പിംഗ് കാർപ്പെറ്റിന്റെയും 
വേലകൾ രൂപ 25 ലക്ഷം 

50 ,000 


50, 000 


3 


50, 000 


( 1 ) 


( 2 ) 


(3 ) 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റ് ഉദ്യോഗസ്ഥനോ വൈകുന്നേരം 4.30 - ന് തദവസരത്തിൽ 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറ 
ക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം 
അവധിയായാൽ അടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ 
സമയം വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 


5 


4/ എസ്. ഇ . പി. സി . പി./ 2007 - 08 - ടി തുണ്ടം 
റോഡിന്റെ 10 കി. മീ . മുതൽ 22 കി. മീ. വരെ 
യുള്ളഭാഗത്ത് ചിപ്പിംഗ് കാർപ്പെറ്റിന്റെ വേല 
രൂപ 40 ലക്ഷം 

50 ,000 
5 /എസ് . ഇ . പി . സി . പി . 2007 - 08 - ഇടമലയാർ 
ജലസേചന പദ്ധതി പ്രധാന കനാലിന്റെ 
29000 മീ . മുതൽ 32278 മീ . വരെയുള്ള 
ഇൻസ്പെക്ഷൻ റോഡിന്റെ നിർമ്മാണവും ലിങ്ക് 
റോഡുകളുടെ മെറ്റലിംഗും ഉൾപ്പെട്ട വേലകൾ 
രൂപ 20 ലക്ഷം 

50, 000 


ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ് 


- (1) 


- ( 2 ) 


( 3 ) 


ആർ. എം .എഫ്. നദീതീര വികസന പദ്ധതി 


ദർഘാസ് പമാ ണ ത്തിന്റെ വില 1, 000 രൂപ + മൂല്യ 
വർദ്ധിത നികുതി. 


ദർഘാസ് ഫോറങ്ങളുടെ വിൽപ്പനയുടെ തീയതിയും 
സമയവും - 7- 4- 2008 മുതൽ 10 -4 - 2008 1 മണി വരെ. 

ദർഘാസ് ര ജി സ്റ്റേർഡ് തപാലിൽ സ്വീക രി ക്കുന്ന 
അവസാന തീയതിയും സമയവും 17- 4 - 2008 വൈകുന്നേരം 
3 മണി വരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 17 - 4 - 2008 
വൈകുന്നേരം 4 മണി. 

കരാറുകാരന്റെ ക്ലാസ്സ് - എ / ബി ക്ലാസ്സ്. 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 18 മാസം. 


പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഡിവിഷൻ ഐ . ഐ . പി. 
ഡിവിഷൻ നമ്പർ 1, അങ്കമാലി/ ഐ . ഐ . പി . ഡിവിഷൻ 
നമ്പർ 2, ചാലക്കുടി. 

- ദർഘാസ് പമാ ണ ങ്ങളും മററ് വിശദ വിവ ര ങ്ങളും 
ആഫീസ് സമയങ്ങളിൽ ദർഘാസ് പ്രമാണത്തിന്റെ വില അടച്ച് 
രേഖാമൂലം അപേ ക്ഷിച്ചാൽ താഴെ ഒപ്പി ട്ടി രി ക്കുന്ന 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും നിശ്ചിത ദിവസങ്ങ 
ളിൽ ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറുവാൻ 
പാടുള്ളതല്ല. ദർഘാസുകളോടൊപ്പം 50 (അൻപത്) രൂപയുടെ 
മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് അടക്കം ചെയ്തിരി 
ക്കണം. കേരള പൊതുമരാമത്ത് ജലവിഭവ വകുപ്പുകളിൽ 
നിലവിലുള്ളമറ്റെല്ലാ ദർഘാസ് വ്യവസ്ഥകളും ഈ ദർഘാസു 
കൾക്കും ബാധകമായിരിക്കും. 


37 / ഇ . ഇ ./ ഐ / 2007 - 08 - ആലുവ മുൻസിപ്പാലി 11,400 
റ്റിയിൽ ആലുവ കടത്തുകടവിന്റെ നിർമ്മാണവും 

പെരിയാർ വലതുകരയുടെ സംരക്ഷണവും - 
രൂപ് 4.55 ലക്ഷം 
- 38 / ഇ . ഇ ./ ഐ / 2007 - 08 - കടുങ്ങല്ലൂർപഞ്ചായ 22,750 

ത്തിൽ മുപ്പത്തടം പാതാളം പാലത്തിന് 
മുകൾ ഭാഗത്തുള്ള പെരിയാറിന്റെ വലതുകര 
യുടെപുനരുദ്ധാരണം രൂപ 9. 10 ലക്ഷം 
3 39 / ഇ . ഇ ./ ഐ / 2007 - 08 - നീലീശ്വരം പഞ്ചായ 28,000 

ത്തിൽ കപിക്കാട് കടത്തു കടവിന്റെ 
നിർമ്മാണവും ഇല്ലിത്തോട് ശാലോം എഫ്. സി. 
കോൺവെന്റിന് സമീപം പെരിയാർ വലതുകര 
യുടെ സംരക്ഷണവും - രൂപ 11.20 ലക്ഷം 
- 40 / ഇ . ഇ ./ ഐ / 2007 - 08 - കാലടി പഞ്ചായത്ത് - 21,750 
മുക്കട പാലത്തിന് തെക്ക്ഭാഗം പെരിയാറിന്റെ 

കൈ വ ഴി യുടെ പാർശ്വ വികസനം 
രൂപ് 8 . 70 ലക്ഷം 
5 41/ ഇ . ഇ ./ ഐ / 2007 - 08 - ശ്രീമൂലനഗരം പഞ്ചായ 25,400 

ത്തിൽ തിരുവൈരാണിക്കുളം ക്ഷേത്രക്കടവിന്റെ 
നിർമ്മാണവും പെരിയാർ വലതുകരയുടെ 
തീര സംരക്ഷണവും- രൂപ 10 .15 ലക്ഷം 
- 42/ ഇ . ഇ ./ ഐ /2007 -08 - വാഴക്കുളംപഞ്ചായത്ത് 32 ,250 
മറമ്പള്ളി ജാങ്കാർ ലാന്റിം ഗിന് സമീപം 

നദീതീര വികസനം - രൂപ 12 .90 ലക്ഷം 
7 43/ ഇ . ഇ ./ ഐ / 2007 -08 ഒക്കൽപഞ്ചായത്ത് 1 -ാം 37,500 

വാർഡിൽ കലത്തും കടവിന്റെ നിർമ്മാണവും 
( റീച്ച് 2 ) പ രി യാർ ഇട തു ക ര യുടെ 

സംരക്ഷണവും - രൂപ് 15 ലക്ഷം 
8 44 / ഇ . ഇ ./ ഐ / 2007 - 08 ---മൂവാറ്റുപുഴ മുനിസിപ്പാ 33,125 

ലിറ്റിയിൽ വാർഡ് നമ്പർ 17 - ൽ പഴുക്കാനി 
കടവിന്റെ നിർമ്മാണവും മൂവാറ്റുപുഴയാറിന്റെ 

തീര സംരക്ഷണവും - രൂപ് 13.25 ലക്ഷം 
9 45/ ഇ . ഇ ./ ഐ / 2007 - 08 - വാളകം പഞ്ചായത്തിൽ 34, 500 

വാർഡ് നമ്പർ VI - ൽ കായനാട് പാലപ്പുറത്ത് 

ചെക്ക് ഡാമിന് കീഴ്ഭാഗത്ത് ടി - രൂപ 13 .80 ലക്ഷം 
10 46/ ഇ . ഇ ./ ഐ / 2007 - 08 - മാറാടി പഞ്ചായത്തിൽ 34 ,500 

വാർഡ് നമ്പർ XI - ൽ പാലപ്പുറത്ത് ചെക്ക് 
ഡാമിന് കീഴ്ഭാഗത്ത് മൂവാറ്റുപുഴയാറിന്റെ 
തീര സംരക്ഷണം -രൂപ 13. 80 ലക്ഷം 
- 47/ ഇ . ഇ ./ ഐ / 2007 - 08 - രാമമംഗലം പഞ്ചായ 19 ,000 

ത്തിലെ പെരുവാമൂഴി ബ്രിഡ്ജിന് മുകൾ 
വശത്തും കീഴുവശത്തും മൂവാറ്റുപുഴയാറിന്റെ 
സംരക്ഷണം - രൂപ 7.60 ലക്ഷം 


( Sd.) 
Superintending Engineer. 
( Full Additional Charge ). 


Project Circle , Piravom . 


ദർഘാസ് പരസ്യം 


നമ്പർ ടി . എൻ. 05 / 2007 - 2008. 2008 ഫെബ്രുവരി 18. 

എറണാകുളം ജില്ലാ കളക്ടർക്കുവേണ്ടി ജലവിഭവ വകുപ്പ് 
എറണാകുളം ഇറി ഗേ ഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് 
എഞ്ചി നീ യർ താഴെ പറ യുന്ന പ്രവർത്തികൾക്ക് 
എക്സിക്യൂട്ടീവ് എഞ്ചീനീയറുടെ കാര്യാലയത്തിൽ നിന്നും 
താഴെ പറയുന്ന തീയതികളിൽ വൈകുന്നേരം 4 മണിവരെ 
നിശ്ചിതയോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽ നിന്നും 
പ്രാഥമിക എഗ്രിമെന്റ് അടക്കം ചെയ്ത മത്സര സ്വഭാവമുള്ള 
ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്ത മുദ്ര 
വച്ച കവറുകളിൽ ക്ഷണിച്ചു കൊള്ളുന്നു . അന്നേദിവസം 


11 


(1 ) 


( 2 ) 


( 3 ) 


ലഘു ദർഘാസ് പരസ്യം 


12 48/ ഇ . ഇ ./ ഐ / 2007 - 08 - പിറവം പഞ്ചായത്തിലെ 28,875 നമ്പർ ഡി . ബി . 5 / 94, 

| 2008 മാർച്ച് 3 . 
പാഴൂർ കക്കാട് കടത്തുകടവിനും മണിമല 
കടവിനും ഇടയിൽ മൂവാറ്റുപുഴയാറിന്റെ 

കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
ഇടതുകരയുടെ സംരക്ഷണം-രൂപ 11.55 ലക്ഷം 

എഞ്ചിനീയർ, എം . വി. ഐ . പി . സബ് ഡിവിഷൻ നമ്പർ III, 
13 49/ ഇ . ഇ ./ ഐ /2007 - 08 - ചേരാനെല്ലൂർ പഞ്ചായ - 18 , 025 

പോത്താനിക്കാട് താഴെ പറയുന്ന പ്രവർത്തികൾക്ക് നിശ്ചിത 
ത്തിൽ ഇടയ്ക്കുന്നം പാലത്തിന്റെ തെക്ക് 

യോഗ്യതയുള്ള കരാറുകാരിൽ നിന്നും പ്രവർത്തികളുടെ പേര് 
ഭാ ഗത്ത് പു ഴ യു ടെ സം ര ക്ഷ ണം 

എഴുതി മുദ്രവച്ച മത്സര സ്വഭാ വമുള്ള ദർഘാ സു കൾ 
രൂപ 7.21 ലക്ഷം 

ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 2008 മാർച്ച് മാസം 28 -ാം 

തീയതി (28- 3- 2008 ) വരെ അദ്ദേഹത്തിന്റെ കാര്യാലയത്തിൽ 
ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1 - ന് രൂപ 

സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ അന്നേ ദിവസം 4.30- ന് 
400 + മൂ . വ . നി.. മറ്റുള്ളവയ്ക്ക് രൂപ 700 + മൂ . വ . നി. 

അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ്എഞ്ചിനീയറോ അദ്ദേഹം ചുമതല 
- ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 

പ്പെടുത്തിയ മറ്റ് ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള കരാറു 
സമയവും - 25 - 3 - 2008 , 1 മണിവരെ. ( മേൽ പറഞ്ഞ പ്രവൃത്തി 

കാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസിന്റെ 
കൾക്ക് അടങ്കൽ തുകയിലും അധികരിച്ച തുകയ്ക്ക് യാതൊരു 

കാലാവധി അത് സ്വീകരിക്കുന്ന തീയതി മുതൽ 4 മാസം 
കാരണവശാലും കരാർ ഉറപ്പിക്കുന്നില്ല .) 

വരെ ആയിരിക്കും. ദർഘാസ് പ്രമാണത്തോടൊപ്പം സർക്കാർ 
- ദർഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും ഉത്തരവ് നമ്പർ എം . എസ്. 39 / 90 / പി . ഡബ്ലിയു . ആന്റ് ടി 
സമ യവും - കമ ന മ്പർ 1 മുതൽ 7 വരെ 26 - 3 - 2008 

തീയതി 28 -4 - 1990 പ്രകാരം 50 രൂപ മുദ്രപത്രത്തിൽ ഓഫീസ് 
വൈകുന്നേരം 4 മണിവരെ, കമനമ്പർ 8 മുതൽ 13 വരെ 

നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള മാതൃ ക യിൽ 
27 -3 - 2008 വൈകുന്നേരം 4 മണിവരെ. 

പാഥ മിക എഗ്രിമെന്റ് ഒപ്പിട്ട് ടെൻ ഡ റി നോ ടൊപ്പം 
പണി തീർക്കേണ്ട കാലാവധി 6 മാസം. 

സമർപ്പിക്കേണ്ടതാണ്. 
കരാറുകാരുടെ യോഗ്യത ക്രമനമ്പർ 1- ന് ഡി ക്ലാസും 

ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
അതിനു മുകളിലും, ക്രമ നമ്പർ 2 മുതൽ 13 വരെ “ സി 

നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ് 
ക്ലാസും അതിനുമുകളിലും. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും കാക്കനാട് 6/ എ . ഇ . ഇ ./2007 -08 - എം . വി. ഐ . പി ഇടതുകര 6,600 
സിവിൽ സ്റ്റേഷനിലുള്ള ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് കനാലിന്റെ ചെയിനേജ് 0 മീറ്റർ മുതൽ 
എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും മുകളിൽ പറഞ്ഞിരി 

8000 മീറ്റർ വരെയുള്ള അടിയന്തിര അറ്റകുറ്റ 
ക്കുന്ന തീയതിയിൽ 1 മണി വരെ ലഭി ക്കു ന്ന താ ണ് . 

പണികൾ - രൂപ 2,64,000 
ദർഘാസിന്റെ കാലാവാധി 4 മാസമാ യിരിക്കും. ദർഘാസ് 
പ്രമാണങ്ങൾ ജലവിഭവ വകുപ്പിലെ അംഗീകൃത കരാറുകാർക്ക് 2 7/ എ . ഇ . ഇ ./ 2007 - 08 ടി വലതുകര കനാലിന്റെ 4,500 
മാത്രം ല ഭി ക്കു ന്ന തും അ വ അ ന്വ്യോന്യം കൈമാറാൻ 

ചെയിനേജ് 8000 മീറ്റർ മുതൽ 14000 മീറ്റർ 
പാടില്ലാത്തതുമാണ്. ദർഘാസുകളോടൊപ്പം നിശ്ചിത രൂപത്തി വരെയുള്ള അടിയന്തിര അറ്റകുറ്റപ്പണികൾ - 
ലുള്ള പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. 

രൂപ 1,79, 000 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ മാറത്തക്കവിധത്തിൽ 
നിശ്ചിത നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്ത എല്ലാ ദർഘാസുകളും ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 400 + വി . നി . 
നിരസിക്കുന്നതാണ്. 

പ്രവർത്തി തീർക്കേണ്ട കാലാവധി - 3 മാസം. 
- ദർഘാസ് ഫോറം ലഭിക്കുന്നതിലേക്ക് തൊഴിലാളി 
സഹകരണ സംഘങ്ങൾ ഓരോ പണിക്കുമുള്ള യോഗ്യതയെ ദർഘാസ് ഫാറങ്ങളും മറ്റ് വിവരങ്ങളും അസിസ്റ്റന്റ് 
സംബ ന്ധിച്ച് ജോയിന്റ് രജിസ്ട്രാറുടെ സർട്ടിഫിക്കറ്റും - എക് സി ക ട്ടീവ് എഞ്ചി നീ യറുടെ പോത്താ നിക്കാടുള്ള 

ക വ ശമുള്ള പണികളെ സംബ ന്ധിച്ച അസിസ്റ്റന്റ് കാര്യാലയത്തിൽ നിന്നും 28 -ാം തീയതി 1.30 മണി വരെ 
രജിസ്ട്രാറുടെ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. കേരള ലഭിക്കുന്നതാണ്. കേരള ജലവിഭവ വകുപ്പിന്റെ ദർഘാസ് 
ജല വിഭവ/ പൊതു മ രാ മത്ത് വകുപ്പിലെ ദർഘാ സു കളെ 

സംബന്ധിച്ചുള്ള നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ 
സംബന്ധിക്കുന്ന നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഈ 

ദർഘാസിനും ബാധകമാണ്. 
ദർഘാസിനും ബാധകമാണ്. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


( ഒപ്പ്) 
- പോത്താനിക്കാട്. അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


കാക്കനാട്. 


Gaz . No. 12 /2008 /DTP. (Irrigation ) 


